Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


INC 


VERNMEN 
- 


രം 


സ : 


MORALA 


ാർ 
TOF KER 


4 


न्य 


अपर 


സ് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


2nd November 2010 

2010 നവംബർ 2 


THIRUVANANTHAPURAM , TUESDAY 


Vol. LV 
വാല്യം 55 


No . 

, 43 
നമ്പർ 


11th Karthika 1932 
1932 കാർത്തിക 11 


PART III 
Police Department 


ലേലപ്പരസ്യം 

മാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് 

നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. (പസ്തു ത 
നമ്പർ ഇ2- 28807 / 2006 / റ്റി സി . 

2010 ഒക്ടോബർ 11. വാഹനങ്ങൾ ലേലത്തിനുമുമ്പുള്ള 10 പ്രവൃത്തിദിവസങ്ങളിൽ 
-- തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ 

രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയ്ക്ക് 

മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ, എ . ആർ. ക്യാമ്പ്, 
അധീനതയിലുള്ളതും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി 

തിരുവനന്തപുരം സിറ്റിയുടെ മുൻകൂർ അനുമതിയോടെ 
എ . ആർ. ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ് വകുപ്പിന് 
ഉപയോഗമില്ലാത്തതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 

നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 
23- 11- 2010 - ന് പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവച്ച് പ്രസ്തുത വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ 
പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വില്പന നടത്തുന്നതാണ്. സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം ആഫീസ് പ്രവർത്തി 

ദിനങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ആഫീസിൽ 
ക്രമ രജിസ്റ്റർ വാഹനത്തിന്റെ മോഡൽ നിരത 

നിന്നും ലഭിക്കുന്നതായിരിക്കും. ടെണ്ടറിനോടൊപ്പം ഒരോ 
നമ്പർ നമ്പർ പേര് വിവരം 

ദ്രവ്യം 

വാഹനത്തിനും നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം 
- രൂപ് 

തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരിൽ 
കെ .എൽ. 01 എഫ് ഡീസൽ 

എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 
415 അംബാസഡർ 

ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 22 - 11 - 2010 
കാർ 

വൈകുന്നേരം 4 മണി വരെയാണ്. നിശ്ചിത നിരത 

ദ്രവ്യം നൽകാത്ത ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്ന 
2 കെ .എൽ. 01 സി ഡീസൽ ജീപ്പ് 1992 2,000 

തായിരിക്കും. ടെണ്ടർ കവറിനു മുകളിൽ വാഹനലേലത്തിനുള്ള 
3739 

ടെണ്ടർ, വാഹന നമ്പർ എന്നിവ എഴുതിയിരിക്കണം. 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേല - പരസ്യലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ 
ദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി കൂടുതൽ തുക കാണുന്നത് പ്രസ്തുത വ്യക്തിയ്ക്ക് ലേലം 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതു സ്ഥിരപ്പെടുത്തി നൽകുന്നതുമാണ്. ലേലം/ ടെണ്ടർ തുക 


1994 


1,500 


2nd Nov . 2010) 


POLICE DEPARTMENT 


1 04 


750 


നിരതദ്രവ്യം ഒഴികെ നികുതികൾ ഉൾപ്പെടെയുള്ള തുക ലേല (1 ) ( 2 ) 

( 3 ) 

( 4 ) 
സ്ഥലത്തു വച്ച് അടയ്ക്കേണ്ടതും സിറ്റി പോലീസ് 

- 9 
കമ്മീഷണറുടെ ഉത്തരവു കിട്ടുന്ന മുറയ്ക്ക് ലേല 

KL7 N 7213, Traffic PS, Edappally 900 
വസ്തുക്കൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 

Scootter 
KBE 8527, 

750 
-- ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ 

Auto Rikshaw 
പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേയ്ക്ക്മുതൽകൂട്ടുന്നതും വസ്തുക്കൾ പുനർലേലം 

KRO 2332, Car 

2, 000 
ചെയ്യുന്നതുമായിരിക്കും. പുനർ ലേലത്തിൽ സർക്കാരിന് 

KL 07 E 7938 , 

2 ,000 
ഉണ്ടാകുന്ന നഷ്ടത്തിന് ലേലം കൊണ്ടയാൾ ഉത്തരവാദി 

Auto Rikshaw 
യായിരിക്കുന്നതും നഷ്ടസംഖ്യ ടിയാനിൽനിന്ന്ഈടാക്കുന്നതു 

KL 07 4471 , 

2 , 000 
മായിരിക്കും. എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് 

Auto Rikshaw 
ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് 

KEF 4336 , 
ടിയാന് അർഹതയില്ലാത്തതുമാകുന്നു . 

Auto Rikshaw 
തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് 

KLF 3781 , 

1 ,000 
ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും 

Goods Auto Rikshaw 
കൂടാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും അസ്ഥിര 

- 16 KL7/ P 6733, 

1 , 500 
പ്പെടുത്തുന്നതിനുമുള്ള അധികാരം ഉണ്ടായിരിക്കും. 

Scootter 
പോലീസ് കമ്മീഷണറുടെ 

( ഒപ്പ്) - 17 KL7 4551, 

3 , 500 
കാര്യാലയം, 

ഡെപ്യൂട്ടി പോലീസ് 

Auto Rikshaw 
തിരുവനന്തപുരം സിറ്റി. കമ്മീഷണർ ( ഭരണം). KL 07 4617 , 

17 ,250 

Maruthi 800 Car 
ലേലപ്പരസ്യം 

- ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ ഹി ക്കു ന്ന വർ 
(1) 

ലേല സ്ഥലത്ത് നേരിട്ട് ഹാജ രാ കേ ണ്ട തും ലേലം 

തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കമപകാരം 
നമ്പർ ഡി2 ( ബി ) / 29801/ 2010 / ഇസി. 2010 ഒക്ടോബർ 11. 

നിര ത ദ വ്യം ലേല സ്ഥലത്തു വച്ച് ലേലത്തിന് 
-- കൊച്ചി സിറ്റി ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ - ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ മുമ്പാകെ 
സൂക്ഷിച്ചിട്ടു ള്ള താഴെ പറയുന്ന ഉപയോഗശൂന്യമായ അടയ്ക്കേണ്ടതുമാണ്. 
ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ 2010 ഡിസംബർ മാസം 15 -ാം 

- ടി വാഹനങ്ങൾ വാങ്ങാൻ ദർഘാസുകൾ നൽകുവാൻ 
തീയതി രാവിലെ 11 മണിക്ക് കൊച്ചി സിറ്റിയിലെ ഇടപ്പള്ളി 
പോലീസ് സ്റ്റേഷനിൽ വച്ച് പരസ്യമായി ലേലം ചെയ്തത് 

ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ 

ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 2010 ഡിസംബർ 
വിൽക്കുന്നതാണ്. 

2 -ാം തീയതി വൈകുന്നേരം 5 മണിക്കു മുമ്പായി കൊച്ചി 
List of unclaimed vehicles kept idle at Edappally സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ കിട്ടത്തക്കവിധം 
Police Station , Kochi City 

അ യ യ് ക്കേ ണ്ടതാണ്. ദർ ഘാ സി നോ ടൊപ്പം ഓരോ 
Sl. Type of Vehicle 

വാഹനത്തിനും നിര ത ദ വ്യ മായി മേൽപ്പറഞ്ഞ നിരക്കിൽ 
Name of Police Station Value 

ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും കൊച്ചി സിറ്റി 

പോലീസ് കമ്മീഷണറുടെ പേരിൽ വാങ്ങിയ ഡിമാന്റ് 
( 1) ( 2 ) 

( 3 ) | ( 4 ) 

ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ അടക്കം 
| 1 KL7 L 6805, Traffic PS , Edappally 2 , 200 ചെയ്ത കവറിന് മുകളിൽ “. ... ..... . രജിസ്ട്രേഷൻ 
Auto Rikshaw 

നമ്പരിലുള്ള വാഹനങ്ങൾ വാങ്ങാനുള്ള ദർഘാസ് എന്ന് 
KBE 1638 , Bus 

12 ,500 

വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോ വാഹനത്തിനും 
3 KL8 L 6714, Car 

ഉള്ള ദർഘാസുകൾ പത്യേകം കവറുകളിൽ 
2, 000 

അയയ്ക്കേണ്ടതാണ്. 
KL7 AM 7753 , 

8 , 500 

ലേലം അവസാനിച്ചാലുടൻ ദർഘാ സു കൾ 
Car 

തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക 
KL7A Q 7728, 

800 

കാണുന്നയാൾക്ക് താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതും 
Motor Cycle 

ടിയാൻ ഉടൻതന്നെ ലേലത്തുകയുടെ പകുതി ലേല 
TN 01 F 4049, 

1 , 000 സ്ഥലത്തു വച്ച് അടയ്ക്കേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തിയ 
Motor Cycle 

ഉത്തരവ് ലഭിച്ചാലുടൻ ( നിരതദ്രവ്യം കഴിച്ചുള്ള) ബാക്കി 
KL7 B 3981, 

1 , 000 തുകയും മുഴുവൻ തുകയുടെ നികുതിയും അടച്ച് സ്വന്തം 
Motor Cycle 

ചെലവിൽ വാഹനം നീക്കം ചെയ്യേണ്ടതുമാകുന്നു . 
KL7 AN 7286 , 

800 

- ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
Scootter 

ബന്ധപ്പെട്ടയാളുടെ നിര തദവ്യം സർക്കാരിലേക്ക് മുതൽ 


No. 


Rs. 


2nd Nov. 2010] 


POLICE DEPARTMENT 


1 05 


കൂട്ടുന്നതും പുനർലേലം ചെയ്യു ന്ന തുമാണ്. അതുമൂലം 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് ആദ്യം 
ലേലം കൊണ്ട യാളിൽ നിന്ന് ഈടാക്കുന്നതുമായിരിക്കും. 
പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ടിയാൻ അതിന് 
അർഹനല്ലാത്തതുമായിരിക്കും. 

ലേലം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന വാഹനങ്ങൾ 
ലേലത്തിന് മുമ്പുള്ള 10 ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ വൈകിട്ട് 5 മണിവരെ ഇടപ്പള്ളി ട്രാഫിക്ക് പോലീസ് 
സ്റ്റേഷനിൽ വച്ച് പരിശോധിക്കാവുന്നതാണ്. 
-- യാതൊരു കാര ണ വും കാണിക്കാതെ ലേലം 
മാറ്റിവയ്ക്കുകയോ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തുകയോ 
ചെയ്യുന്നതിനുള്ള അധികാരം കൊച്ചി സിറ്റി പോലീസ് 
കമ്മീഷണറിൽ നിക്ഷിപ്തമായിരിക്കും. 


( 2 ) 


നമ്പർ ഡി2 ( ബി ) - 29301/ 10 / ഇ . സി . | 2010 ഒക്ടോബർ 11. 
-- കൊച്ചി സിറ്റി ഫോർട്ട് കൊച്ചി പി . എ സ് . - ൽ 
സൂക്ഷിച്ചിട്ടു ള്ള താഴെ പറയുന്ന ഉപയോഗശൂന്യമായ 
ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ 2010 ഡിസംബർ മാസം 14 -ാം 
തീയതി രാവിലെ 11 മണിക്ക് കൊച്ചി സിറ്റിയിലെ 

ഫോർട്ടുകൊച്ചി പി . എസ്.- ൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. 
List of unclaimed vehicles kept idle at 

Police Stations, Fort Kochi 


ടി വാഹനങ്ങൾ വാങ്ങാൻ ദർഘാസുകൾ നൽകുവാൻ 
ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ 
ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 2010 ഡിസംബർ 
മാസം 1 -ാം തീയതി വൈകുന്നേരം 5 മണിക്കു മുമ്പായി 
കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ 
കിട്ടത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
ഓരോ വാഹനത്തിനും നിര ത ദ വ്യ മായി മേൽപ്പറഞ്ഞ 
നിരക്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരിൽ വാങ്ങിയ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ 
അടക്കം ചെയ്ത കവറിന് മുകളിൽ ""... 
രജിസ് ട്രേഷൻ നമ്പരിലുള്ള വാഹനങ്ങൾ വാങ്ങാനുള്ള 
ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 
ഓരോ വാഹനത്തിനുമുള്ള ദർഘാസുകൾ പ്രത്യേകം 
കവറുകളിൽ അയക്കേണ്ടതാണ്. 

ലേലം അവസാനിച്ചാലുടൻ ദർഘാ സു കൾ 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക 
കാണുന്നയാൾക്ക് താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതും 
ടിയാൻ ഉടൻതന്നെ ലേലത്തുകയുടെ പകുതി ലേലസ്ഥലത്തു 
വച്ച് അടയ്ക്കേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 
ലഭിച്ചാലുടൻ ( നിരതദ്രവ്യം കഴിച്ചുള്ള) ബാക്കി തുകയും 
മുഴുവൻ തുകയുടെ നികുതിയും അടച്ച് സ്വന്തം ചെലവിൽ 
വാഹനം നീക്കം ചെയ്യേണ്ടതുമാകുന്നു . 

-- ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
ബന്ധപ്പെട്ടയാളുടെ നിരതദവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും പുനർലേലം ചെയ്യുന്ന തു മാണ്. അതുമൂലം 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് ആദ്യം 
ലേലം കൊണ്ട്യാളിൽ നിന്ന് ഈടാക്കുന്നതുമായിരിക്കും. 
പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ടിയാൻ അതിന് 
അർഹനല്ലാത്തതുമായിരിക്കും. 
- ലേലം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന വാഹനങ്ങൾ 
ലേലത്തിന് മുമ്പുള്ള 10 ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ വൈകിട്ട് 5 മണിവരെ ഫോർട്ട് കൊച്ചി 
പി. എസ്.- ൽ വച്ച് പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാര ണ വും കാണിക്കാതെ ലേലം 
മാറ്റിവയ്ക്കുകയോ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തുകയോ 
ചെയ്യുന്നതിനുള്ള അധികാരം കൊച്ചി സിറ്റി പോലീസ് 
കമ്മീഷണറിൽ നിക്ഷിപ്തമായിരിക്കും. 


Sl. Type of Vehicle 
No . 


Name of Police Station Value 

- Rs. 


Fort Kochi PS 


6 , 000 


7 , 000 


12 , 000 


23 ,000 


3 , 000 


KL - 07 -L9389 , 
Auto Rikshaw 
KL - 7 - 6086 , 
Auto Rikshaw 
KL - 7 - P 2689 , 

Auto Rikshaw 
| KL - 7 AC- 9271 , 

Auto Rikshaw 
KL - 7 4447 , 
Auto Rikshaw 
KLM 7169 , 
Auto Rikshaw 
KL - 10 - R - 1264, 

Scooter 
| KL - 7 - U - 234, 
Motor Cycle 
KBF- 3952 , 
Motor Cycle 
KL - 7- 0 - 2621, 
Motor Cycle 


9 ,000 


5 , 000 


- സിറ്റി പോലീസ് ഓഫീസ്, 
കൊച്ചി. 


- ( ഒപ്പ്) 
പോലീസ് കമ്മീഷണർ. 


8 


8, 000 


2 , 000 


QUOTATION NOTICE 


| No. A2/ 4000 / 10M. 


20th October 2010 . 


1 , 000 


ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങു 
ന്നതിന് ഒരു മണിക്കൂർമുമ്പ് ക്രമപ്രകാരം നിര തദ്രവ്യം 
ലേലസ്ഥലത്തു വച്ച് ലേലത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള 
ഉദ്യോഗസ്ഥൻമുമ്പാകെ അടയ്ക്കേണ്ടതുമാണ്. 


Sealed and competitive quotations are invited by the 
undersigned for the year 2010 - 11 from Driving Schools 
having valid driving licence /valid certificates from Motor 
Vehicles Department specifying the rates (per trainee) for 
deputing training staff with vehicles and equipments of 
the driving schools for imparting instructions in driving to 
about 450 Rt. PCs of MSP. 


2nd Nov. 2010 ) 


POLICE DEPARTMENT 


1 06 


എം . എസ്. പി . ബറ്റാലിയനിൽ 2010 - 11 വർഷത്തിൽ 
450 റിക്രൂട്ട് സേനാംഗങ്ങൾക്ക് ഡവിംഗിൽ ( ജീപ്പ്/ കാർ, 
മോട്ടോർ സൈക്കിൾ) പരിശീലനം നൽകുന്നതിനായി 
മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ടുമെന്റിന്റെ അംഗീകൃത 

ലൈസൻസ് ലഭിച്ചിട്ടുള്ള ഡവിംഗ് സ്കൂളുകളിൽ നിന്നും 
മുദ്രവച്ച ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ക്വട്ടേഷൻ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 30 - 11- 2010 , 3 മണി. 


ക്വട്ടേഷനുകൾ തുറക്കുന്ന തീയതിയും സമയവും 
30 - 11- 2010 , 4 മണി. 


9 . The Commandant,MSP Bn., Malappuram will have 

the authority to cancel the training conducted by 

any School without assigning any reason . 
| 10. The instructors deputed by the school will be 

treated as Guest Faculty and are under the General 
Control of the Commandant or of such authority as 

may be specified by the Commandant. 
11. The lowest rate quoted will be accepted and the 

rate will be fixed and thereafter any qualified 
driving school who are prepared to conduct the 
training at this rate will be entrusted with the 
imparting training . The excess work load beyond 
the assessed capability of one driving school will 
be entrusted to the qualified staff of other driving 
schools limiting payment to the lowest rate 

accepted . 
12 . The last date and time for receipt of quotation is 

at 3 p . m . on 30 - 11 - 2010 . Opening of the 
quotations is at 4 p . m . on 30 - 11- 2010 . 


Office of the Commandant, 
Malabar Special Police , 
- Malappuram. 


( Sd.) 
Commandant, MSP. 


പുനർ ലേലപ്പരസ്യം 


ഈ കാര്യത്തിലുള്ള വ്യവസ്ഥകളും നിബന്ധനകളും 
30 - 11 - 2010 - ന് 1 മണിവരെ ബറ്റാലിയൻ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

- ക്വട്ടേഷനുകളിൽ കുറഞ്ഞ തുകയ്ക്ക് വിളിച്ചെടുത്ത 
ആളുകളുടെ സ്ഥാപനങ്ങളുടെ പേരിൽ എം . എസ്. പി . 
കമാണ്ട ന്റിന് യുക്തമെന്ന് തോന്നുന്നപക്ഷം ക്വട്ടേഷൻ 
ഉറപ്പിച്ച് കൊടുക്കുന്നതാണ്. യാതൊരു കാരണവും 
കാണിക്കാതെ ക്വട്ടേഷൻ നിരസിക്കു വാനോ അസ്ഥിര 

പ്പെടുത്തു വാനോ ഉള്ള അധികാരം എം . എസ്. പി . 
കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 

TERMS AND CONDITIONS 
1. Quotations should be from driving schools having 

valid licence / valid certificates issued by the Motor 
Vehicles Department. Copies of certificates should 

attach along with the quotations. 
2 . Quotations without valid licence /vaild certificates 

from the Motor Vehicles Department will be 

rejected from the first scrutiny itself . 
3 . The rate of training for getting Motor Cycle 

driving and light Motor Driving licence (Car/Jeep ) 

may be separately quoted . 
4 . Instruction should be imparted as per the syllabus 

prescribed under the Motor Vehicle Act and Rules. 
5 . It will be necessarily to depute properly qualified 

staff with properly certified instructional vehicles, 
training equipments, POL and accessories to this 
Unit for the purpose of imparting the above 
training and no remunerations other than the 

quoted rate will be given for this. 
6 . The rate per trainee will be given only if the 

trainees pass in the licensing test conducted by the 

Motor Vehicles Department. 
7 . Training will have to be at the times and places, as 
may be decided by the Commandant, MSP, 

Malappuram. 
8 . Commandant, MSP , Malappuram will have the 

authority to stop the training by instructors from 
one driving schools or engage instructors from 
other driving schools at any time in order to 
ensure either the quality of training or the timely 
completion of training or the maintenance of 
proper discipline during training . 


നമ്പർ ജി2 - 9885/ 08 ജി. 

- 2010 ഒക്ടോബർ 19. 
കാസറഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
അധീനതയിലുള്ളതും വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചിട്ടു ള്ളതുമായ പ്ലാവ്, ആഞ്ഞിലി, 
മഹാഗണി ( 17 എണ്ണം) തുടങ്ങിയ മരങ്ങൾ 29 - 11 - 2010 -ാം 
തീയതി 11 മണിക്ക് വെള്ളരിക്കുണ്ട് സ്റ്റേഷൻ പരിസരത്തുവച്ച് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
- ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കുന്ന വർ 
ലേല സ്ഥലത്ത് കൃത്യ സമയത്ത് ഹാജ രാ കേ ണ്ട തും 
നിരതദ്രവ്യമായ 400 രൂപ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ലേലം കൊള്ളുന്നയാൾക്ക് ലേലം സ്ഥിരപ്പെടുത്തി 
കൊടുക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലസംഖ്യ മുഴുവനും 
( നിരതദ്രവ്യം ഒഴികെ ) 12 . 5 % വില്പന നികുതിയും 5 % 
ഫോറസ്റ്റ് ഡവലപ്മെന്റ് നികുതിയും ചേർത്ത് ലേലസ്ഥലത്തു 
വെച്ചുതന്നെ അട യ് ക്കേണ്ടതും കാസറഗോഡ് ജില്ലാ 
പോലീസ് സൂപ്രണ്ടിന്റെ ഉത്തരവ് ഉണ്ടാകുന്ന മുറയ്ക്ക് ടി 
മര ങ്ങ ൾ 15 ദിവസത്തിനകം സ്വന്തം ചെലവിൽ നീക്കം 
ചെയ്യേണ്ടതും ആണ്. 

- പ്രസ്തുത നിബന്ധന പാലിക്കാതെ വന്നാൽ ടിയാന്റെ 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും പുനർലേലം 
നടത്തി ആയതിലുണ്ടാകുന്ന നഷ്ടം ആദ്യ ലേലക്കാരനിൽ 
നിന്നും ഈടാക്കുന്നതും ആണ്. ലേലം നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. യാതൊരു കാരണവും 
കൂടാതെ ലേലം നിർത്തിവെയ്ക്കുകയോ മാറ്റിവയ്ക്കുകയോ 
ചെയ്യുവാനുള്ള അധികാരം കാസറഗോഡ് ജില്ലാ പോലീസിൽ 
നിക്ഷിപ്തമാണ്. 


ലേലവസ്ത ലേലത്തീയതിക്ക് മുമ്പുള്ള 5 പ്രവൃത്തി 
ദിനങ്ങളിൽ വെള്ളരിക്കുണ്ട്എസ്. ഐ .യുടെഅനുമതി 
യോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
കാസറഗോഡ്. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


